| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNN 


കര 


ക്കാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 | 


9th August 2011 

2011 ആഗസ്റ്റ് 9 
18th Sravana 1933 
1933 ശ്രാവണം 18 


- | 32 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 
Stores Purchase 


Medical Education Department 

TENDER NOTICES 


No . C1/ 10627/ 2011/ MCK. 

13th July 2011 . 

received tenders will be opened at 29 -8 -2011, 2 .30 p . m . 
Sealed competitive tenders are invited for the in the presence of the tenderers or their authorized 
purchase of Reagent kits for Biochemistry Department, representatives who may present at that time. 
Medical College, Kottayam . 

Further details can be obtained from this office 
Tender forms can be had from this office on during working hours. The undersigned reserves the 
payment of < 1 ,040 in cash or by Money Order till right to reject any tender without assigning any reason . 
29 -8 -2011, 12 noon . No other modes of remittance will be 
entertained . Those who require tender forms by post, a കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റീ ഏജന്റ് കിറ്റ് 
sum of - 40 will be added towards postage charges. - വാങ്ങുന്നതിനായി മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിക്കുന്നു. 
Money Orders should reach this office at least 10 days 

ദർഘാസ് പ്രതങ്ങൾ - 1,040 അടച്ച് ഓഫീസിൽ നിന്നും 
prior to the closing date of tender sales. Cost of tender 

29 - 8 - 2011 ഉച്ചയ്ക്ക് 12 മണിവരെ വാങ്ങാവുന്നതാണ്. 
forms will not be refunded . 

ദർഘാസ് പ്രതങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ - 40 അധികം 
The duly signed tenders superscribed on the മണി ഓർഡർ ആയി അയയ്ക്കേണ്ടതാണ്. മണി ഓർഡറുകൾ 
envelope as “ Tender No. C1/ 10627 /2011/MCK for the ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് 
Purchase of Reagent kits for Biochemistry Department” ലഭിക്കേണ്ടതാണ്. ദർഘാസ് പത്രത്തിന്റെ വില മടക്കി 
addressed to “The Principal, Medical College , Kottayam - 8 നൽകുന്നതല്ല . 
should reach this office on or before 29 -8 - 2011 , 1 p . m . 
Tenders received late will not be entertained . The duly 

മുദ്രവച്ച ദർഘാസുകളുടെ കവറിനു മുകളിൽ “ദർഘാസ് 
നമ്പർ സി1/ 10627 / 2011/ എം . സി . കെ . ഉപകരണത്തിന്റെ പേര് 


TENDER EXTENSION NOTICE 


No. S5- 6698/2011 / MCC . 


| 13th July 2011 . 


റീ ഏജന്റ് കിറ്റ് ബയോകെമിസ്ട്രി എന്ന മേലെഴുത്തോടുകൂടി 
"“ പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, കോട്ടയം- 8 ” എന്ന 
വിലാസത്തിൽ 29- 8 - 2011, 1 മണിക്ക് മുമ്പ് ലഭിക്കത്തക്കവിധം 
അ യ യ് ക്കേ ണ്ട താ ണ് . നിശ്ചിത സ മ യ ത്തി നു ശേ ഷം 
ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. യഥാസമയം ലഭ്യമായ ദർഘാസുകൾ 
29- 8-2011, 2.30 മണിക്ക് തുറക്കുന്നതാണ്. 

വിശദവിവരങ്ങൾ ദർഘാസ് പത്രത്തോടൊപ്പം ലഭ്യമാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ദർ ഘാസുകൾ 
നിരസിക്കു വാ നുള്ള 

അധികാരം 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized dis 
tributors for the supply of Contamination Monitor cum 
Survey Meter for Nuclear Medicine Department of Medical 
College, Kozhikode. 

Tender forms can be had from the office of the 
Principal, Medical College, Kozhikode directly on payment 
of - 416 on or before 22 - 8 - 2011 , 3 .30 p . m . or by 
Registered Post on or before 12 - 8 - 2011 producing Money 
Order taken in favour of Principal, Medical College , 
Kozhikode for - 456. Tenders should be superscribed as 
Tender No , S5/ 6698/ 2011 / MCC and addressed to the 
Principal, Medical College, Kozhikode -673 008 . Tenders 
should be submitted on or before 23 - 8 - 2011 , 11 a .m . 
Belated tenders will not be accepted . Each tenders should 
be submitted along with an agreement signed and 
executed in Kerala Govt. Stamp Paper worth - 100 and 
EMD @ 1 % of the total cost of the items tendered for. 

The tenders will be opened at 23 -8 -2011 , 11. 30 a .m . in the 
presence of such tenderers or their authorized 
representatives . 

Rate should be quoted in Indian Rupees only against 
payment. The tenders without an agreement and sufficient 
Earnest Money Deposit and the tenders that do not 
satisfy the conditions are liable to be rejected without any 
notice. Cheque , Draft , Postage Stamps etc . will not be 

accepted towards the cost of tender forms. Stamp 
Paper will be supplied to the firms outside Kerala , on 
request, along with the remittance of - 137 by Money 
Order taken in favour of Principal, Medical College, 
Kozhikode . 


No . C1/10449 /2011/ MCK . 

18th July 2011 . 
Sealed competitive tenders are invited for the 
purchase of Glass Wares to Medical College, Kottayam . 

Tender forms can be had from this office on 
payment of < 1 , 040 in cash or by Money Order till 
5 -9- 2011, 12. 30 p. m . No other modes of remittance will be 
entertained . Those who require tender forms by post, a 
sum of - 40 will be added towards postage charges. 
Money Orders should reach this office at least 10 days 
prior to the closing date of tender sales . Cost of tender 
forms will not be refunded . 

The duly signed tenders superscribed on the 
envelope as "Tender No. C1 /10449 / 2011/ MCK for the 
Purchase of Glass Wares addressed to "" The Principal, 
Medical College , Kottayam - 8 ” should reach this office on 
or before 5 -9 - 2011 , 1 p . m . Tenders received late will not 
be entertained . The duly received tenders will be opened at 
5 - 9- 2011, 3 p. m . in the presence of the tenderers or their 
authorized representatives who may present at that time. 

Further details can be obtained from this office 
during working hours . The undersigned reserves the 
right to reject any tender without assigning any reason . 

കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഗ്ലാസ്സ് വെയേഴ്സ് 
വാങ്ങുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. 

ദർഘാസ് പ്രതങ്ങൾ - 1,040 അടച്ച് ഓഫീസിൽ നിന്നും 
5 - 9 - 2011 , ഉച്ചയ്ക്ക് 12. 30 മണിവരെ വാങ്ങാവുന്നതാണ്. 
ദർഘാസ് പത്രങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ - 40 അധികം 
മണി ഓർഡർ ആയി അയക്കേണ്ടതാണ്. മണി ഓർഡറുകൾ 
ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് 
ലഭിക്കേണ്ടതാണ്. ദർഘാസ് പത്രത്തിന്റെ വില മടക്കി 
നൽകുന്നതല്ല. 

മുദ്രവച്ച ദർഘാസുകളുടെ കവറിനു മുകളിൽ “ദർഘാസ് 
നമ്പർ സി1 / 10449 / 2011/ എം . സി . കെ . ഉപകരണത്തിന്റെ പേര് 
ഗ്ലാസ്സ് വെയേഴ്സ് എന്ന മേലെഴുത്തോടുകൂടി "“ പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോട്ടയം- 8 ” എന്ന വിലാസത്തിൽ 5 - 9 -2011, 
1 മണിക്ക് മുമ്പ് ലഭിക്കത്തക്ക വിധം അയയ്ക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ 
ആ യ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. യഥാസമയം 
ലഭ്യമായ ദർഘാസുകൾ 5 - 9- 2011, 3 മണിക്ക് തുറക്കുന്നതാണ്. 

വിശദവിവരങ്ങൾ ദർഘാസ് പത്രത്തോടൊപ്പം ലഭ്യമാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


Further details can be had from the office of the 
Principal, Medical College , Calicut during working hours. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ 
മെഡിസിൻ വിഭാഗത്തിലേക്കാവശ്യമായ കണ്ടാമിനേഷൻ 
മോണിറ്റർ കം സർവ്വ മീറ്റർ വിതരണം ചെയ്യുന്നതിലേക്ക് 
നിർമ്മാതാക്കളിൽ നിന്നും അംഗീകൃത ഡീലർമാരിൽ നിന്നും 
മുദ്രവെച്ചതും മത്സരാധിഷ്ഠിതമായതുമായ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

നിരതദ്രവ്യം - ടെണ്ടർ തുകയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
ഒറിജിനൽ - 416. 
ഡ്യൂപ്ലിക്കേറ്റ്- 208 . 
തപാൽവഴി- 456. 
ദർഘാസ് ഫോമുകൾ തപാൽ വഴി വിൽപന തീരുന്ന 
തീയതിയും സമയവും- 12 - 8- 2011 വൈകുന്നേരം 3 മണി. 

ദർഘാസ് ഫോമുകൾ നേരിട്ട് ലഭിക്കുന്ന അവ സാന 
തീയതിയും സമയവും -- 22 - 8- 2011 വൈകുന്നേരം 3.30 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23 -8 -2011 രാവിലെ 11 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
23 - 8 -2011 രാവിലെ 11.30 മണി. 


Medical College , 
Kottayam. 


( Sd.) 
Principal. 


ദർഘാസുകൾ നമ്പർ എസ്. 5/ 6698/ 2011 / എം . സി . സി . 
- എന്ന മേലെഴുത്തോടുകൂടി നേരിട്ട് നൽകുകയോ പ്രിൻസിപ്പാൾ, 


Closing date and time of sale of tender forms by 
post -- 1 - 9 - 2011 at 3 p . m . 


മെഡിക്കൽ കോളേജ്, കോഴി ക്കോട്- 673 008 എന്ന 
വിലാസത്തിൽ അയയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11.30 മണിക്ക് 
ദർഘാസുകാരന്റെയോ അംഗീകൃത പ്രതിനിധിയുടെയോ 
സാന്നിദ്ധ്യ ത്തിൽ തുറക്ക പ്പെടും. തപാ ലിൽ ലഭി ക്കേണ്ട 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി മണി ഓർഡർ ഒഴികെ 
മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല. 

- 100 വിലയുള്ള കേരള മുദ്രപത ത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മത പത്രം വാഗ്ദത്ത തുകയുടെ 1 % 
നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
- കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽനിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


LIST OF ITEM 


Closing date and time of sale of tender forms— 
12 -9 -2011 at 3 p. m . 

Last date and time of receipt of tender 
13- 9- 2011 at 4 p. m . 

- Date and time of opening of tender - 14- 9 - 2011 
at 11 a . m . 

- കോഴിക്കോട് ഗവ . ദന്തൽ കോളേജിലേക്ക് ദന്തൽ 
പു സ ക ങ്ങൾ വിതരണം ചെയ്യു ന്ന തി ലേക്ക് മുദവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - എസ്./ 2234/ 2011/ ഡി. സി. സി . 
മേലെഴുത്ത് ദന്തൽ പുസ്തകങ്ങൾ 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 1,040 
തപാൽ വഴി ( എം . ഒ. മാത്രം) - - 1,090 

ഡ്യൂപ്ലിക്കേറ്റ് - 520 
ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതി 
(തപാൽ മുഖേന ) - 1- 9 - 2011 വൈകുന്നേരം 3 മണി. 

- ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതി 
12 -9 - 2011 വൈകുന്നേരം 3 മണി. 

ദർ ഘാ സ് ലഭി ക്കേ ണ്ട് അ വ സാന തീയതിയും 
സമയവും 13 -9 - 2011 വൈകുന്നേരം 4 മണി. 

- ദ ർ ഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
14 - 9 - 2011 രാവിലെ 11 മണി. 


Contamination monitor cum survey meter : 1 No. 


Specification 

Has to offer High Sensitivity surface contamination 
and area monitoring. 

Detector : @ . M. Type 

Should be able to change to area monitor by insert 
ing appropriate attenuation disk and also dose unit read 
out. 

Range : 0 -42000 CPS (0 .720 m R /h ) 
LCD Display panel 
Setup Thresholds 
Portable 

Light weight, One hand pushbutton operation Stand 
base holder. 
Special Conditions 

1. The brochure issued by the manufacturer in original 

should be attached . 
2 . The firm should be arranged demonstration at his 

own cost if requested . 
3. The tenders are not satisfying all the conditions are 

liable to be rejected without further notice . 


Government Dental College , 
Kozhikode. 


( Sd.) 
Principal. 


Office of the Medical College, 
Kozhikode. 


| ( Sd .) 
Principal. 


TENDER NOTICE 


No . S - 2234 /2011/DCC. 


- 16th July 2011 . 


Sealed competitive tenders in the prescribed tender 
form are invited for the supply of Dental Books to Govt. 
Dental College , Kozhikode . 

Tender No. — S/2234 /11/DCC 
Superscription — Dental Books 
Cost of tender forms : 

Original - 1,040. 
By post ( M. 0 .) only - 1, 090 . 
Duplicate — “ 520 . 


